Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


\ 


I 


OVERNM 


സാ 


15 - 


MENTO 


OF KE 


ം 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


- 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th December 2010 

2010 ഡിസംബർ 7 
16th Agrahayana 1932 
1932 അഗ്രഹായനം 16 


N0. | 48 


വാല്യം 55 


നമ്പർ | 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മേഖലാ ഓഫീസ് 

വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 


വിജ്ഞാപനം 


നമ്പർ ബി1-7937 / സി .ആർ- 1. 


2010 നവംബർ 29. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7937 / ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത നെല്ലിക്കുറിശ്ശി ജമാഅത്ത്മഹല്ല് 
കമ്മറ്റി വക മുളഞ്ഞൂരംശം നെല്ലിക്കുറിശ്ശി ദേശത്ത് സർവ്വേ 
125 / 6 - ൽ പട്ട 1 ഏക്കർ 52 സെന്റ് വസ്തുവും അതേ 
ദേശത്ത് 69 / 2 - ൽപെട്ട 1 ഏക്കർ 53 1/ 2 സെന്റ് വസ്തുവുമായി 

കൈമാറ്റം ചെയ്യുന്നതിന് അ നു മതി നൽക ണ മെന്ന് 
ആവശ്യപ്പെട്ട് വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 
ടി ഒത്തു മാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, വി . ഐ . പി . റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന യാതൊരുവിധ ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി1 - 4677 / സി.ആർ. 

- 2010 നവംബർ 11. 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4677 / ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത കാസർഗോഡ് താലൂക്ക്, പട 
വില്ലേജ്, ശിരിബാഗിലു പടല വലിയ ജുമാഅത്ത്പള്ളിക്ക് 
അവകാശ പ്പെട്ട റി . സ . 147 - ൽപെട്ട 14 സെന്റ് വസ് 
പട്ല ഗ്രാമം കുഞ്ഞാലി മകൻ ഇസ്മായിലിനവകാശപ്പെട്ട 
റി . സ . 126/ 1A5 - യിൽപെട്ട 35 സെന്റ് വസ്തുവും 
, പട്ല ഗ്രാമം 
ബപ്പു ഞ്ഞി മകൻ അബ്ദു ള്ളക്ക് അ വ കാ ശ പ്പെട്ട 
റി . സ . 126 / 1A4- ൽപെട്ട 23 സെന്റ് വസ്തുക്കളുമായി 
ഒത്തുമാറുന്നതിനുള്ള ബോർഡനുമതിക്കായി വഖഫ് പ്രസിഡന്റ് 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

- ആയ തി നാൽ മേൽ പ്രകാരം വസ്തു ഒത്തു മാറ്റം 
നടത്തുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
- സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
കോഴി ക്കോ ട് - 1 എന്ന വിലാ സ ത്തിൽ രേഖാമൂലം 
അറി യി ക്കേ ണ്ട താ ണ് . നിശ്ചിത സമയ പരിധിക്കു ശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


വി . ഐ . പി . റോഡ്, 
കലൂർ, കൊച്ചി. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
റീജിയണൽ ആഫീസ്, എറോത്ത് സെന്റർ, ( ഒപ്പ്) 
ബാങ്ക് റോഡ്, കോഴിക്കോട്- 1. 

സീനിയർ സൂപ്രണ്ട്. 


